Reg . No. KL /TV ( )/ 12 


Government of Kenala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


13th April 1981 


Vol. XXVI] Trivandrum , Monday, 


[No. 291 


23rd Chaithra 1903 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports (Transport- B ) Department 

NOTIFICATION 


No. 37322 / TB2/80 / T , F & P . 


Dated, Trivandrum , 31st March 1981 . 


S. R. O.No. 437/81.- Whereas in exercise of the powers conferred by 
clause ( 1 ) of Article 258 of the Constitution of India the President of India has 
in his notification No. 2 /4 /63/ Judl. II dated 31-5-1963 entrusted the 
Government of Kerala with their consent the functions of the Central Govern 
ment under the Kerala Land Acquisition Act, 1961 (21 of 1962) in relation 
to the acquisition of land for the purpose of the Union in the State of Kerala ; 


And, whereas, it appears to the Government of Kerala that the lands 
specified in the Schedule below are needed or are likely to be needed for a 
public purpose to, wit for the construction of office building for Sub Divisional 
Office Telegraphs, Palghat ; 

Now , therefore, notice to that effect is hereby given to all whom it may 
concern in accordance with the provisions of sub-section (1) of section (3) of 
the said Act . 

33/1341 /MC. 


2 


SCHEDULE 


Village. - Palghat I. 


District.- Palghat. 
Taluk . - Palghat. 

( The extent given is approximate ) 
Serial No. Survey No. 

Description 
8554 

Dry (House site ) 
2 860/3 

do . 


Extent in Hectares 


0.1173 
0. 0688 


Total extent 0.1861 


By order of the Governor, 


P. SANKARAN NAIR , 
Additional Secretary to Government. 


Explanatory Note 


( This is not part of the notification , but is intended to bring outthe general 
purport) . 


President of India has in Notification No. 2 /4 /63/Judl. II dated 31-5-1963 
entrusted the Government of Kerala with their consent the powers to acquire 
land for the use of Central Government in the State , and it appears to the 
State Government that the lands mentioned in the Schedule above is needed 
for a public purpose viz. for the construction of Office Building for Sub 
Divisional Office Telegraphs, Palghat. 

This notification is intended for the above purpose . 


എസ്. ആർ. ഒ. നമ്പർ 437/81.--ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനു 
ച്ചേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
ഇൻഡ്യൻ പ്രസിഡൻറ് 1963 മേയ് 31 -ാം തീയതിയിലെ 214163 ജുഡീഷ്യൽ 
II എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത് യു ണിയൻറ 
ആവശ്യങ്ങൾക്കായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ്ആക°s ” (1962 - ല് 21 ) പ്രകാരമുളള കേന്ദ്ര സർക്കാരി 
ൻറ ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പി 
ച്ചിരിക്കുന്നതിനാലും; 


3 


താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് പാലക്കാട് ടെലഗ്രാഫ സബ 

ഡിവിഷണൽ 
ആഫീസറുടെ ഓഫീസ് കെട്ടിടത്തിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാൻ 
ഇടയുണ്ടെന്നാ കരള സർക്കാരിന് തോന്നുന്നതിനാലും; 

അതിനുള്ള നോട്ടീസ് ഇപ്പോൾ അതിനാൽ ബന്ധപ്പെട്ട എല്ലാവർക്കും 
( പസ്തുത ആക്ട് 8 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ 
(പകാരം ഇതിനാൽ നൽകുന്നു . 


പട്ടിക 


ജില്ല . - പാലക്കാട്, 
താലുക്ക്. പാലക്കാട് , 

വില്ലേജ്. പാലക്കാട്. 
( സുമാർ വിസ്തീർണ്ണമാണ് കൊടുത്തിട്ടുളളത്) 
കമനമ്പർ സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ 
85514 പുരയിടം 

0. 1173 
വീടുവയ്ക്കുവാനുള്ള സ്ഥലം) 
2 860/3 

0. 068 8 


1 


ഗവർണറുടെ ഉത്തരവുപകാരം, 


പി . ശങ്കരൻ നായർ, 
അഡീഷണൽ ഗവൺമെൻറ് സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല , 

എന്നാൽ പൊതു ഉദ്ദേശം 
ബളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുളളതാണ്) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 - ലെ 2/4/1963 ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത കേന്ദ്ര സർക്കാരിൻറ 
ഉപയോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയും മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് അതായത് പാലക്കാട് 
ടെലഗ്രാഫ് സബ് ഡിവിഷണൽ ഓഫീസറുടെ ഓഫീസ ട്ടിടത്തിന് 
ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിന് തോന്നുകയും ചെയ്യുന്നു . 

മേ ൽപ്പറഞ്ഞ ഉദ്ദേശ്യം നിറവേററുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
( പഖ്യാപനം. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1981. 


